Kerala Gazette No. 40 dated 9th October , 2007 
PART I 


Section iii 


CIMENTO 

t 1 


T 


കേരള സർക്കാർ 


നിയമ ( നിയമനിർമ്മാണ - എ ) വകുപ്പ് 


വിജ്ഞാപനം 


നമ്പർ 5238 ലെഗ്. എ1/ 2003 / നിയമം. 


തിരുവനന്തപുരം, - 

| 2007 ജൂ ലൈ 30 . 
1929 ശ്രാവണം 8. 


- 2007 ജൂലൈ 30 -ാം തീയതി ഗവർണ്ണർ വിളംബരപ്പെടുത്തിയ താഴെ 
പ റ യു ന്ന ഓർഡിനൻസ് പൊതു ജനങ്ങളുടെ അറിവിലേക്കായി ഇതിനാൽ 
പ്രസിദ്ധപ്പെടുത്തുന്നു . 


ഗവർണ്ണറുടെഉത്തരവിൻ പ്രകാരം, 

സി . ശീധരൻപിള്ള, 
നിയമവകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി. 


2007 - ലെ 51 -ാം നമ്പർ ഓർഡിനൻസ് 


2007 - ലെ കേരള നികുതി വസൂലാക്കൽ ( ഭേദഗതി) 

- ഓർഡിനൻസ് 


ഭാരത റിപ്പബ്ലിക്കിന്റെ അൻപത്തിഎട്ടാം സംവത്സരത്തിൽ കേരള ഗവർണ്ണർ 
വിളംബരപ്പെടുത്തിയത്. 


1968 - ലെ കേരള നികുതി വസൂലാക്കൽ ആക്ട് വീണ്ടും ഭേദഗതി 

ചെയ്യുന്നതിനുള്ള 


ഒരു 
ഓർഡിനൻസ് 


പീഠിക . 2005 - ലെ കേരള നികുതി വസൂലാക്കൽ ( ഭേദഗതി) ഓർഡിനൻസ്, 
(2005 - ലെ 20 ) 2005 ഡിസംബർ 12 -ാം തീയതി കേരള ഗവർണ്ണർ വിളംബരപ്പെടുത്തിയതി 
നാലും; 


2006 ഫെബ്രുവരി 3 -ാം തീയതി ആരംഭിച്ച്, 2006 ഫെബ്രുവരി 21 -ാം തീയതി 
അവസാനിച്ചതും 2006 മാർച്ച് 14 -ാം തീയതി ആരംഭിച്ച് 2006 മാർച്ച് 15 -ാം തീയതി 
അവസാനിച്ചതുമായ കേരള സംസ്ഥാന നിയമസഭയുടെസമ്മേളനകാലത്ത് പ്രസ്തുത 
ഓർഡിനൻസിനു പകരം നിയമസഭയുടെ ഒരു ആക്റ്റ് കൊണ്ടുവരുന്നതിനുള്ള ഒരു ബിൽ 
നിയമസഭയിൽ അവതരിപ്പിക്കുന്നതിനും പാസ്സാക്കുന്നതിനും കഴിയാതിരുന്നതിനാലും; 


- പ്രസ്തുത ഓർഡിനൻസിലെ വ്യവസ്ഥകൾ നിലനിർത്തുന്നതിനുവേണ്ടി 2006 - ലെ 
കേരള നികുതി വസൂലാക്കൽ ( ഭേദഗതി) ഓർഡിനൻസ്, (2006 - ലെ 10 ) 2006 മാർച്ച് 
17 -ാം തീയതി കേരള ഗവർണ്ണർ വിളംബരപ്പെടുത്തിയതിനാലും; 


2006 മേയ് 24 -ാം തീയതി ആരംഭിച്ച് 2006 ജൂൺ 30 -ാം തീയതി അവസാനിച്ചതായ 
കേരള സംസ്ഥാന നിയമസഭയുടെ സമ്മേള ന കാലത്ത് 2006 - ലെ 10 -ാം നമ്പർ 
ഓർഡിനൻസിനുപകരം നിയമസഭയുടെ ഒരു ആക്റ്റ് കൊണ്ടുവരുന്നതിനുള്ള ഒരു ബിൽ 
നിയമസഭയിൽ അവതരിപ്പിക്കുന്നതിനും പാസ്സാക്കുന്നതിനും കഴിയാതിരുന്നതിനാലും; 


| പ്രസ്തുത ഓർഡിനൻസിലെ വ്യവസ്ഥകൾ നിലനിർത്തുന്നതിനായി 2006 - ലെ 
കേരള നികുതി വസൂലാക്കൽ ( ഭേദഗതി) ഓർഡിനൻസ്, (2006 - ലെ 38 ) 2006 ജൂലൈ 
5 -ാം തീയതി കേരള ഗവർണ്ണർ വിളംബരപ്പെടുത്തിയതിനാലും; 


2006 സെപ്തംബർ 18 -ാം തീയതി ആരംഭിച്ച് 2006 ഒക്ടോബർ 26 -ാം തീയതി 
അവസാനിച്ചതായ കേരള സംസ്ഥാന നിയമസഭയുടെ സമ്മേളനകാലത്ത് 2006 - ലെ 38 -ാം 
നമ്പർ ഓർഡിനൻസിനു പകരം നിയമസഭയുടെ ഒരു ആക്റ്റ് കൊണ്ടുവരുന്നതിനുള്ള 
ഒരു ബിൽ നിയമസഭയിൽ അവതരിപ്പിക്കുന്നതിനും പാസ്സാക്കുന്നതിനും 
കഴിയാതിരുന്നതിനാലും; 


പ്രസ്തുത ഓർഡിനൻസിലെ വ്യവസ്ഥകൾ നിലനിർത്തുന്നതിനായി 2006 - ലെ 
കേരള നികുതി വസൂലാക്കൽ ( ഭേദഗതി) ഓർഡിനൻസ്, ( 2006- ലെ 51) 2006 ഒക്ടോബർ 
30 -ാം തീയതി കേരള ഗവർണ്ണർ വിളംബരപ്പെടുത്തിയതിനാലും; 


2006 ഡിസംബർ 27 -ാം തീയതി ആരംഭിച്ച് 2006 ഡിസംബർ 29 -ാം തീയതി 
അവസാനിച്ചതായ കേരള സംസ്ഥാന നിയമസഭയുടെ സമ്മേളനകാലത്ത് 2006- ലെ 51 -ാം 
നമ്പർ ഓർഡിനൻ സിനു പകരം നിയമസഭയുടെ ഒരു ആക്റ്റ് കൊണ്ടു 
വരുന്നതിനുള്ള ഒരു ബിൽ നിയമസഭയിൽ അവതരിപ്പിക്കുന്നതിനും പാസ്സാക്കുന്നതിനും 
കഴിയാതിരുന്നതിനാലും; 


| പ്രസ്തുത ഓർഡിനൻസിലെ വ്യവസ്ഥകൾ നിലനിർത്തുന്നതിനായി 2007 - ലെ 
കേരള നികുതി വസൂലാക്കൽ ( ഭേദഗതി) ഓർഡിനൻസ്, ( 2007 - ലെ 10) 2007 
ഫെബ്രുവരി 4 -ാം തീയതി കേരള ഗവർണ്ണർ വിളംബരപ്പെടുത്തിയതിനാലും; 


2007 മാർച്ച് 2 -ാം തീയതി ആരംഭിച്ച് 2007 മാർച്ച് 29 -ാം തീയതി അവസാനിച്ചതായ 
കേരള സംസ്ഥാന നിയമസഭയുടെസമ്മേളനകാലത്ത് 2007 - ലെ 10 -ാം നമ്പർ 
ഓർഡിനൻസിനു പകരം നിയമസഭയുടെ ഒരു ആക്റ്റ് കൊണ്ടുവരുന്നതിനുള്ള ഒരു 
ബിൽ നിയമസഭയിൽ അ വതരിപ്പിക്കുന്നതിനും പാസ്സാക്കുന്നതിനും 
കഴിയാതിരുന്നതിനാലും; 


പ്രസ്തുത ഓർഡിനൻസിലെ വ്യവസ്ഥകൾ നിലനിർത്തുന്നതിനായി 2007 - ലെ 
കേരള നികുതി വസൂലാക്കൽ ( ഭേദഗതി) ഓർഡിനൻസ്, ( 2007 - ലെ 38 ) 2007 
മാർച്ച് 30 -ാം തീയതി കേരള ഗവർണ്ണർ വിളംബരപ്പെടുത്തിയതിനാലും; 


2007 ജൂൺ 19 -ാം തീയതി ആരംഭിച്ച് 2007 ജൂലൈ 26 -ാം തീയതി 
അവസാനിച്ചതായ കേരള സംസ്ഥാന നിയമസഭയുടെ സമ്മേളനകാലത്ത് 2007 - ലെ 38 -ാം 
നമ്പർ ഓർഡിനൻസിനു പകരം നിയമസഭയുടെ ഒരു ആക്റ്റ് കൊണ്ടു 
വരുന്നതിനുള്ള ഒരു ബിൽ നിയമസഭയിൽ അവതരിപ്പിക്കുന്നതിനും പാസ്സാക്കുന്നതിനും 
കഴിയാതിരുന്നതിനാലും; 


- ഭാരതത്തിന്റെ ഭരണഘടനയുടെ 213 -ാം അനുച്ഛേദം (2 ) -ാം ഖണ്ഡം ( എ ) 
ഉപഖണ്ഡപ്രകാരം, പ്രസ്തുത ഓർഡിനൻസ് 2007 ജൂലൈ 31 -ാം തീയതി പ്രാബല്യത്തി 
ലില്ലാതാകുമെന്നതിനാലും; 


പ്രസ്തുത ഓർഡിനൻസിലെ വ്യവസ്ഥകൾ നിലനിർത്തിയില്ലായെങ്കിൽ വൈഷമ്യ 
ങ്ങൾ ഉണ്ടാകുമെന്നതിനാലും; 


കേരള സംസ്ഥാന നിയമസഭ സമ്മേ ള ന ത്തിലില്ലാ ത്ത തി നാലും, 
സത്വര നടപടി എടുക്കേണ്ടത് ആവശ്യമാകുന്ന സാഹചര്യങ്ങൾ നിലവിലുണ്ടെന്ന് കേരള 
ഗവർണ്ണർക്ക് ബോദ്ധ്യമായിരിക്കുന്നതിനാലും; 


- ഇപ്പോൾ, അതിനാൽ, ഭാരതത്തിന്റെ ഭരണഘടനയുടെ 213 -ാം അനുച്ഛേദം ( 1) -ാം 
ഖണ്ഡപ്രകാരം നൽകപ്പെട്ടിട്ടുള്ള അധികാരങ്ങൾ വിനിയോഗിച്ച് കേരള ഗവർണ്ണർ താഴെ 
പറയുന്ന ഓർഡിനൻസ് വിളംബരപ്പെടുത്തുന്നു: - 


1. ചുരുക്കപ്പേരും പ്രാരംഭവും. - (1) ഈ ഓർഡിനൻസിന് 2007 - ലെ കേരള 
നികുതി വസൂലാക്കൽ ( ഭേദഗതി) ഓർഡിനൻസ് എന്ന് പേർ പറയാം. 


(2 ) ഈ ഓർഡിനൻസിന്റെ 4 -ാം വകുപ്പ് 1980 ഫെബ്രുവരി 27 -ാം തീയതി 
പ്രാബല്യത്തിൽ വന്നതായി കരുതപ്പെടേണ്ടതും ശേഷിക്കുന്ന വ്യവസ്ഥകൾ 2005 
ഡിസംബർ 12 -ാം തീയതി പ്രാബല്യത്തിൽ വന്നതായി കരുതപ്പെടേണ്ടതുമാണ്. 

2. 1968 - ലെ 15 -ാം ആക്ററ് താൽക്കാലിക മായി ഭേദഗതി ചെയ്യപ്പെടേ 
ണ്ട താണ്. - - ഈ ഓർഡിനൻസ് നില വിലിരിക്കുന്ന കാലത്ത് 1968 - ലെ നികുതി 
വസൂലാക്കൽ ആക്ടിന് (1968 - ലെ 15) ( ഇതിനുശേഷം പ്രധാന ആക്ട് എന്നാണ് 
പരാമർശിക്കപ്പെടുക) 3 മുതൽ 7 വരെ വകുപ്പുകളിൽ പരാമർശിച്ചിരിക്കുന്ന ഭേദഗതി 
കൾക്ക് വിധേയമായി പ്രാബല്യമുണ്ടായിരിക്കുന്നതാണ്. 


3. 69 -ാം വകുപ്പിന്റെ ഭേദഗതി. പ്രധാന ആക്ടിലെ 69 -ാം വകുപ്പിൽ, - 

(1) (2) -ാം ഉപവകുപ്പിൽ “ ഡിമാന്റ് ഉത്ഭവിച്ചത് എന്ന വാക്കുകൾക്കുപകരം 
“ വീഴ്ച വരുത്തുന്ന ആളോ അയാളുടെ ജാമ്യക്കാരനോ താമസിക്കുകയോ വസ്ത 
കൈവശം വയ്ക്കുകയോ ചെയ്യുന്നത്, എന്ന വാക്കുകൾ ചേർക്കേണ്ടതാണ്; 
- (2) (5) -ാം ഉപവകുപ്പിൽ, - 

( എ ) “(1) -ാം ഉപ വകുപ്പ് പ്രകാരമോ ( 4) -ാം ഉപ വകുപ്പ് പ്രകാരമോ 
ഒരു സർട്ടിഫിക്കറ്റ് ലഭിച്ചാൽ എന്ന വാക്കുകൾക്കും, അക്കങ്ങൾക്കും, ബാക്കറ്റു 
കൾക്കും പകരം, “അതത് സംഗ തിപോലെ, ( 1) -ാം ഉപ വകുപ്പ് പ്രകാരമുള്ള 
ഒരു സർട്ടിഫിക്കറ്റോ (2) -ാം ഉപവകുപ്പ് പ്രകാരമുള്ള ഒരു അർത്ഥനയോ, ലഭിച്ചാൽ ” 
എന്ന വാക്കുകളും, അക്കങ്ങളും, ബ്രാക്കറ്റുകളും ചേർക്കേണ്ടതാണ്; 


( ബി ) രണ്ടാമത്തെ വാചകത്തിലെ “(4 ) -ാം ഉപവകുപ്പോ” എന്ന വാക്കുകളും 
അക്കവും ബ്രാക്കറ്റുകളും വിട്ടുകളയേണ്ടതാണ്. 


- 4. 71-ാം വകുപ്പിന്റെ ഭേദഗതി. - പ്രധാന ആക്ടിന്റെ 71 -ാം വകുപ്പിന് താഴെ 
പറയുന്ന ക്ലിപ്ത നിബന്ധന ചേർക്കേണ്ടതാണ്, അതായത്: - 


“എന്നാൽ തുകകൾ വസൂലാക്കുന്നതിന് സർക്കാർ നിർണ്ണയിച്ചേക്കാവുന്ന 
പ്രകാരമുള്ള അങ്ങനെയുള്ള നിരക്കിലും അങ്ങനെയുള്ള രീതിയിലും കളക്ഷൻ ചാർജ് 
അടയ്ക്കു വാൻ അതത് സംഗതി പോലെ, അങ്ങനെയുള്ള പ്രത്യേക സ്ഥാപനമോ 
അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലോ തരങ്ങളിലോ പെട്ട സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ 
സ്വയംഭരണ സ്ഥാപനങ്ങളോ ബാദ്ധ്യസ്ഥരായിരിക്കുന്നതാണ്. . 


5. 72 -ാം വകുപ്പിന്റെ ഭേദഗതി. - പ്രധാന ആക്ടിലെ 72 -ാം വകുപ്പിൽ, 

- (1) മാർജിൻ ശീർഷകത്തിൽ “വഞ്ചന ആരോപിക്കപ്പെട്ടിരിക്കുമ്പോളൊഴികെ 
എന്ന വാക്കുകൾ വിട്ടുകളയേണ്ടതാണ്; 


(2 ) നിലവിലുള്ള 72 -ാം വകുപ്പ് ആ വകുപ്പിന്റെ (1) -ാം ഉപവകുപ്പായി 
പുനരക്കമിടേണ്ടതും, 


( എ ) അപ്രകാരം പുനരക്കമിട്ട (1) -ാം ഉപവകുപ്പിൽ, 

( B ) ( B ) -ാം ഖണ്ഡത്തിൽ “റവന്യൂ ബോർഡ്” എന്ന വാക്കുകൾക്കു 
പകരം “ലാന്റ് റവന്യൂ കമ്മീഷണർ എന്ന വാക്കുകൾ ചേർക്കേണ്ടതാണ്; 


- ( B ) ക്ലിപ്സ് നിബന്ധന വിട്ടുകളയേണ്ടതാണ്; 


( ബി ) അപ കാരം പു നരക്ക മിട്ട ( 1) -ാം ഉപ വ ക പ്പിനുശേഷം 
താഴെപ്പറയുന്ന ഉപവകുപ്പ് ചേർക്കേണ്ടതാണ്, അതായത്: - 


- “(2) ഈ ആക്റ്റ് മൂലമോ അതിൻകീഴിലോ സർക്കാരോ ലാന്റ് റവന്യൂ 
കമ്മീഷണറോ കളക്ടറോ ഈ ആക്സിൻ കീഴിലുള്ള ഏതെങ്കിലും ഉദ്യോഗസ്ഥനോ 
അധികാരസ്ഥനോ, ഒത്തുതീർപ്പാക്കുകയോ തീർപ്പാക്കുകയോ കൈകാര്യം ചെയ്യുകയോ 
തീരുമാനിക്കുകയോ, ചെയ്യേണ്ട ഏതൊരു പ്രശ്നവും ഒത്തു തീർപ്പാക്കുകയോ, തീർപ്പാ 
ക്കുകയോ കൈകാര്യം ചെയ്യുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതൊരു സംഗതിയും 
തീരുമാനിക്കുകയോ ചെയ്യു വാൻ യാതൊരു സിവിൽ കോടതിക്കും അധികാരിത 
ഉണ്ടായിരിക്കുന്നതല്ല. ”. 


6. 81-ാം വകുപ്പിന്റെ ഭേദഗതി. പ്രധാന ആക്ടിലെ 81 -ാം വകുപ്പിൽ, - 

- ( 1) ( 1) -ാം ഉപ വ കു പ്പിനു പകരം, താഴെപറയുന്ന ഉ പ വ കുപ് 
ചേർക്കേണ്ടതാണ്, അതായത്: - 

“ (1) 72 -ാം വകുപ്പിൽ അടങ്ങിയിരിക്കുന്ന വ്യവസ്ഥകൾക്കു വിധേയമായി ഒരാളിൽ 
നിന്നും കിട്ടേണ്ടതോ കിട്ടേണ്ടതെന്ന് ആരോപിക്കപ്പെടുന്നതോ ആയ കുടിശ്ശിക 
സംബന്ധിച്ച്, ഈ ആക്ട് പ്രകാരം എടുത്ത ഏതെങ്കിലും തീർപ്പോ പുറപ്പെടുവിച്ച 
ഏതെങ്കിലും ഉത്തരവോ അല്ലെങ്കിൽ എടുത്ത ഏതെങ്കിലും നടപടിയോമൂലം സങ്കടം 
അനുഭവിക്കുന്ന ഏതൊരാളിനും സർക്കാരിനെതിരെ തക്ക് അധികാരിതയുള്ള ഒരു 
സിവിൽ കോടതിയിൽ ഒരു വ്യവഹാരം ബോധിപ്പിക്കാവുന്നതാണ്. 

എന്നാൽ, സങ്കടമനുഭവിക്കുന്ന ആൾതന്റെ സങ്കടനിവാരണത്തിനായി ഈ 
ആക്ടിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ള പരിഹാരമാർഗ്ഗങ്ങൾ സ്വയം തേടിയിരിക്കേണ്ടതാണ്.”. 

- ( 2 ) (2 ) -ാം ഉപവകുപ്പിന്റെ ക്ലിപ്ത നിബന്ധനയിൽ രണ്ടു സ്ഥലങ്ങളിലും 
വരുന്ന “ റവന ബോർ ഡ് എന്ന വാക്കു കൾക്കു പകരം “ലാൻ ഡ് റവന 
കമ്മീഷണർ എന്ന വാക്കുകൾ ചേർക്കേണ്ടതാണ്. 

7. 83 -ാം വകുപ്പിന്റെ ഭേദഗതി. - പ്രധാന ആക്ടിലെ 83 -ാം വകുപ്പിൽ, - 

- (1) മാർജിൻ ശീർഷകത്തിൽ “ റവന്യൂ ബോർഡ് എന്ന വാക്കുകൾക്കുപകരം 
“ലാൻഡ് റവന്യൂ കമ്മീഷണർ” എന്ന വാക്കുകൾ ചേർക്കേണ്ടതാണ്; 

(2) (1) -- (2) - (3)- ഉപവകുപ്പുകളിൽ “ റവന്യൂ ബോർഡ് എന്ന വാക്കു 
കൾ വരുന്നിടത്തെല്ലാം പകരം “ലാൻഡ് റവന്യൂ കമ്മീഷണർ എന്ന വാക്കുകൾ 
ചേർക്കേണ്ടതാണ്. 

8. റദ്ദാക്കലും ഒഴിവാക്കലും. -- ( 1) 2007 - ലെ കേരള നികുതി വസൂലാക്കൽ 
( ഭേദഗതി) ഓർഡിനൻസ് (2007- ലെ 38) ഇതിനാൽ റദ്ദാക്കിയിരിക്കുന്നു. 

( 2) അങ്ങനെ റദ്ദാക്കി യി രു ന്നാൽത്തന്നെയും പ്രസ്തുത ഓർഡിനൻസ് 
പ്രകാരം ഭേദഗതി ചെയ്ത പ്രധാന ആക്ടിൻകീഴിൽ ചെയ്തതോ ചെയ്തതായി 
കരുതപ്പെടുന്നതോ ആയ ഏതെങ്കിലും കാര്യമോ അല്ലെങ്കിൽ എടുത്തതോ, എടുത്ത 
തായി കരുതപ്പെടുന്നതോ ആയ ഏതെങ്കിലും നടപടിയോ ഈ ഓർഡിനൻസ് 
പ്രകാരം ഭേദഗതി ചെയ്ത പ്രധാന ആക്റ്റിൻകീഴിൽ ചെയ്തു തോ അല്ലെങ്കിൽ 
എടുത്തതോ ആയി കരുതപ്പെടേണ്ടതാണ്. 


ആർ. എൽ. ഭാട്ടിയ , 

ഗവർണ്ണർ. 


( ശരിത്തർജ്ജമ) 


- വി . കെ . ശ്രീകുമാർ, 
നിയമവകുപ്പ് അഡീഷണൽ സെക്രട്ടറി. 


